Regn .No. KERBIL /2012 / 45073 
- dated 5 -9 - 2012 with RNI 
Reg. No. KL /TV ( N )/634/2015-17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


GOVERN 


. 
കേര 


രള സർക് 
NMENT OF 


കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


2016 ജൂൺ 7 
7th June 2016 
1191 ഇടവം 24 
24th Idavam 1191 


നമ്പർ 


Vol. V 


No . 


Thiruvananthapuram , 

Tuesday 


1938 ജ്യേഷ്ഠം 17 
17th Jyaishta 1938 


PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


Kanjirappally Taluk 


ലേല പരസ്യം 
നമ്പർ H3 / 20787/ 14. 

| 2016 മേയ് 9 . 
LC1/ 14. 
കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ മണിമല വില്ലേജിൽ 
ബ്ലോക്ക് 21- ൽ സർവെ നമ്പർ 212 - ൽപ്പെട്ട വസ്തുവിൽ 
നിന്നും അനധികൃതമായി മുറിച്ചു മാറ്റിയ തേക്ക് മരം 
ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും - 7,333 (ഏഴായിരത്തി 
മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ) വില നിശ്ചയിച്ച് നൽകിയതിന്റെ 
അടിസ്ഥാനത്തിൽ പരസ്യമായി ലേലം ചെയ്യുവാൻ തീരുമാനി 
ച്ചിരിക്കു ന്നു . 15- 6 - 2016 - ൽ രാവിലെ 11 മണിക്ക് മണിമല 
വില്ലേജാഫീസിൽ വെച്ച് ടി മരം കാഞ്ഞിരപ്പള്ളി അഡീഷണൽ 
ത ഹ ശീൽദാരോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തു ന്ന 
ഉദ്യോഗസ്ഥനോപരസ്യമായി ലേലത്തിൽ വിൽക്കുന്നതാണ്. 


- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ - 1,000 
നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതും ലേലം പിടിക്കുന്ന ആൾ 
ലേല തുകയുടെ 14 .5 % വാറ്റും കൂടിയുള്ള തുകയും ടി 
തുകയുടെ 5 % വന വികസന നികുതിയും അപ്പോൾതന്നെ 
അട യ് ക്കേ ണ്ട തു മാ ണ് . ലേലം റവന്യൂ ഡിവി ഷ ണ ൽ 
ഓഫീസറോ ജില്ലാ കളക്ടറോ സ്ഥിരപ്പെടുത്തിയാലുടൻ തടി 
നീക്കം ചെയ്യേണ്ട തു മാണ്. ടി ലേലം മറ്റ് സർക്കാർ 
ലേലത്തിന്റെ നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. കൂടുതൽ 
വിവ ര ങ്ങ ൾ കാഞ്ഞിര പ്പള്ളി താലൂ ക്കാ ഫീസ്, മണിമല 
വില്ലേജാഫീസ് എന്നിവിടങ്ങളിൽ നിന്നും അറിയാവുന്നതാണ്. 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
കാഞ്ഞിരപ്പള്ളി. 

അഡീഷണൽ തഹശീൽദാർ. 


